Regn . No . KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/634/2012 - 14 


GOVERN 


- 
കര 


ള സർക്ക 
VMENT OF 


L 
ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


9th July 2013 
2013 ജൂലൈ 9 


THIRUVANANTHAPURAM , TUESDAY 


No. 

| | 28 
നമ്പർ 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


18th Ashadha 1935 
1935 ആഷാഢം 18 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ ബി3 / 3222 / 2013/ എം. സി. സി .എച്ച്. 


2013 ജൂൺ 6 . 


മുളംകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ 
ആശു പത്രിയിലെ അങ്ക ണ ത്തിൽ 7 - 7 - 2013 മുതൽ കരാർ 
ഉറ പ്പി ക്കു ന്ന ദിവസം മുതൽ 6 - 7 - 2014 വരെ ഒരു 
വർഷക്കാലത്തേക്ക് കാന്റീൻ നടത്തിപ്പിനായുള്ള അവകാശം 
ടെൻഡർ/ ലേലം മുഖേന നൽകുന്നതിനായി സ്ഥാപനങ്ങൾ, 
സൊസൈറ്റികൾ, വ്യക്തികൾ മുതലായവരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ താഴെ പറയുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർ ഘാ സ് സ്വീകരിക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും 15 - 7 - 2013, 1 മണി 

- ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 16- 7- 2013 , 
2 മണി. 

-- രേഖപ്പെടുത്തുന്ന തുകയുടെ 1 % ഇ . എം . ഡി . ആയി 
ടെൻഡർ രേഖകളോടൊപ്പം സൂപ്രണ്ടിന്റെ പേരിൽ ഡിമാന്റ് 
ഡ്രാഫ്റ്റ് ആയി സമർപ്പിക്കേണ്ടതാണ്. ടെൻഡർ തുറക്കുന്ന 
ദിവസം ഏതെങ്കിലും കാരണത്താൽ അവധിയാണെങ്കിൽ 
ടെൻഡർ തൊട്ടടുത്ത ദിവസം തുറക്കുന്നതായിരിക്കും. 

നിബന്ധനകൾ 
-- 1. ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളയാൾ/ ലേലത്തിൽ 

പങ്കെ ടു ക്കുവാൻ ആഗ ഹി ക്കു ന്ന വർ അ വരുടെ 
സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യ 
പ്പെടു ത്തിയ ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസറുടെ 
സർട്ടിഫിക്കറ്റോ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള 
ഐഡന്റിറ്റി കാർഡോ സഹിതം രേഖാമൂലം സൂപ്രണ്ടിന് 
അപേക്ഷിക്കേണ്ടതാകുന്നു . 
ആശുപ്രതി വികസന സൊസൈറ്റിയുടെ കീഴിലുള്ള 
കെട്ടിടത്തിലായിരിക്കണം കാന്റീൻ പ്രവർത്തിക്കേണ്ടത്. 
കാന്റീൻ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണ്. 
കാന്റീനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ 
ഗുണനിലവാരം പുലർത്തേണ്ടതാണ്. അല്ലാത്തപക്ഷം 
കരാർ റദു ചെയ്യു ന്ന തുൾപ്പെ ടെയുള്ള നടപടികൾ 
സ്വീകരിക്കുന്നതാണ്. 


അടങ്കൽ തുക ? 39,60,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ ? 6, 000 + 5 % വാറ്റ് (t 300) 


ഡ്യൂപ്ലിക്കേറ്റ് ? 3,000 + 5 % വാറ്റ് (t 150 ) 


- ദർഘാസ് ഫോറം വില്പന തുടങ്ങുന്ന തീയതിയും 
സമയവും 12 -6 - 2013 11 മണിമുതൽ 3 മണിവരെ. 

- ദർഘാസ് ഫോറം വിൽപ്പന അ വ സാ നി രി ക്കുന്ന 
തീയതിയും സമയവും 12 -7 - 2013, 3 മണി. 


9th JULY 2013 ] 


KERALA GAZETTE 


28 


8 . 


11. 


5. കാന്റീൻ നട ത്തിപ്പിന് വെള്ളം സ്വന്തം നിലയ്ക്ക് - ദർഘാസുകൾ കാരണം സഹിതമോ അല്ലാതെയോ 
സംഘടിപ്പിക്കേണ്ടതാണ്. 

തള്ളിക്കളയുവാനുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
കാന്റീൻ ആവശ്യത്തിന് മെഡിക്കൽ കോളേജ്മുഖേന 

അന്നേ ദിവസം (16 -7 - 2013 ) ടെൻഡർ തുറക്കുന്ന സമയത്തിനു 
നൽകുന്ന വൈദ്യുതി, വെള്ളംമുതലായവയ്ക്കുള്ള 

മുൻ പാ യി ലേല നട പടികൾ ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . 
തുക കരാറുകാരൻ അതതു മാസങ്ങളിൽ ഈ സ്ഥാപന ലേലത്തിൽ പങ്കെടുക്കേണ്ടവർ അന്നേദിവസം ഓഫീസിൽ 
ത്തിന്റെ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ജലക്ഷാമം ൽ 10,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിലും 
ഉണ്ടാകുന്ന സമയത്ത് വെള്ളം നൽകുന്നതല്ല. 

ടെൻഡറിലും കൂടിയ നിരക്ക് രേഖപ്പെടുത്തുന്ന ആൾക്ക് 
കാന്റീൻ ഒരു വർഷത്തേക്ക് നടത്തുന്ന തിനുള്ള 

ടെൻഡർ/ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. 
അവകാശം ഏറ്റവും കൂടിയ തുകയ്ക്ക് ദർഘാസ്/ ലേലം 

- 19. നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾ വല്ലതും 
സമർപ്പിച്ചിട്ടുള്ളവ്യക്തിക്ക് സ്ഥാപനത്തിന് ഉറപ്പിക്കുന്നതും 

ഉണ്ടങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 
ടി വ്യക്തി/ സ്ഥാപനം ? 100 - ന്റെ മുദ്രപത്രത്തിൽ ഉടമ്പടി 

3 ദി വ സ ത്തി നകം താഴെ പറയുന്ന വ്യവ സ്ഥ കൾക്ക് 
മൂന്നു ദിവസത്തിനകം ഒപ്പു വച്ചു നൽകേണ്ട തുമാണ്. 

വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണം സമർപ്പിച്ചിട്ടുള്ളവരെ മാത്രമേ ലേല 
ത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളു. 

- ( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള 
കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം സമർപ്പിച്ചിട്ടുള്ള 

തുക ഒരു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 10 ശതമാനത്തിലും 
വ്യക്തി/ സ്ഥാപനം മൊത്തം തുകയുടെ 35 % അപ്പോൾ 

ഒരു ലക്ഷമോ അതിൽ താഴെയോ, ആ ണ ങ്കിൽ 20 
തന്നെ ഓഫീസിൽ അടയ്ക്കേണ്ടതും ബാക്കി തുക 

ശ ത മാ നത്തിലും കൂടു ത ലാ യിട്ടുള്ള വാഗ് ദാ ന ങ്ങളെ 
ഉടമ്പടിയോടൊപ്പം ഏഴുദിവസത്തിനകം ഈ ഓഫീസിൽ സ്വീകരിക്കും. 
അടയ്ക്കേണ്ടതുമാണ്. 

( ബി ) പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന ആൾ യഥാർത്ഥ 
കാന്റീൻ നടത്തിപ്പിന് അവകാശം ലഭിക്കുന്ന വ്യക്തി/ - ദർഘാസ്/ ലേലത്തിൽ അടച്ചിട്ടുള്ള തുകയുടെ ഇരട്ടി ഡിമാന്റ് 
സ്ഥാപനം കാന്റീൻ കെട്ടിടത്തിന് പൊതുമരാമത്ത് ഡാഫ്റ്റാക്കി സൂപ ണ്ടിന്റെ പേരിൽ മാറ ത്തക്ക വിധം 
വകുപ്പ് നിശ്ചയിക്കുന്ന വാടക ഒരു വർഷ ത്തേക്ക് അടയ്ക്കേണ്ടതാണ്. 
മുൻകൂറായി അടച്ചിരിക്കണം. 

- ( സി) ഇതിലേക്കായി പ്രത്യേക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
10 . ആശു പ്രതി വികസന സൊസൈറ്റിയിലേക്കുള്ള 
കെട്ടിടത്തിന്റെ മാസവാടക , അവകാശം ലഭിക്കുന്ന 

( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്കനുസൃതമായി 
വ്യക്തി/ സ്ഥാപനം മുൻകൂറായി അടച്ചിരിക്കണം. 

പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അടച്ച തുക 
കാന്റീനിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് 

മുഴു വൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചു കൊണ്ട് 
തൂക്കം ഇനം തിരിച്ച് വില വിവര പട്ടിക 

പൊതു ദർഘാസ്/ ലേലം വീണ്ടും ആവശ്യമായ പബ്ലിസിറ്റി 
പ്രദർശിപ്പിക്കേണ്ടതാണ്. 

നൽകികൊണ്ടു നിയമാനുസൃതമായ രീതിയിൽ വീണ്ടും ലേലം 

നടത്തുന്നതാണ്. പ്രസ്തുത ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന 
കാന്റീൻ വിതരണം ചെയ്യുന്ന വസ്തുക്കളുടെ വില 

ഏറ്റവും കൂടിയ തുക പോസ്റ്റ് ഓഫർ തുക യേ ക്കാൾ 
പുതുക്കുന്നതിനുമുൻപ് എച്ച്. ഡി .എസ്. കമ്മിറ്റിയുടെ 

കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫറിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള 
അംഗീകാരം വാങ്ങേണ്ടതാണ്. 

തുകയ്ക്ക് ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. ദർഘാസ്/ ലേലം 
13 . കാന്റീൻ നട ത്തി പ്പി നുള്ള അ വ കാശം ഒരു വ്യവസ്ഥ പ്രകാരം ഉട മ്പ ടി വ യ് ക്കു വാൻ വീഴ്ച ച 

കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. വരുത്തിയാൽ പോസ്റ്റ് ഓഫർ സമർപ്പിച്ചയാൾ അടച്ചിട്ടുള്ള 
മെഡിക്കൽ കോളേജിന്റെ കീഴിൽ വരുന്ന സ്ഥാപന 

മുഴുവൻ തുകയും സർക്കാരിലേക്ക് വസൂൽ ചെയ്യുന്നതാണ്. 
ങ്ങളിലെ ജീവ ന ക്കാർക്കും വിദ്യാർത്ഥി കൾക്കും 

എന്നാൽ ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന തുക യാണ് 
നിർബന്ധമായും ബാധകമാകുന്ന സബ്സിഡി നിരക്കു കൂടുതലെങ്കിൽ അപ്രകാരം ഓഫർ ചെയ്തിട്ടുള്ള ലേലക്കാരന് 
കളുടെ ശതമാനവും മറ്റു കണ്ടീഷനുകളും ടെൻഡർ ദർഘാസ്/ ലേലം സ്ഥിര പ്പെടു ത്തുകയും പോസ്റ്റ് ഓഫർ 
ഫോമിനൊപ്പം ലഭ്യമാകുന്നതാണ്. 

സമർപ്പിച്ചിട്ടുള്ള ആൾ അടച്ചിട്ടുള്ള മൊത്തം തുകയും 
15. സർക്കാർ താൽപര്യ സംരക്ഷണാർത്ഥം സ്വീകരിക്കുന്ന 

മടക്കിക്കൊടുക്കുന്നതുമാണ്. 
നടപടികളുടെ ഭാഗമായി ഏതെങ്കിലും കഷ്ടനഷ്ടങ്ങൾ - 20 . ദർഘാ സ് / ലേലം സ്വീക രണ തീയതി മുതൽ 
സംഭവിച്ചാൽ യാതൊരു കാരണവശാലും വക വച്ചു 

7 ദിവ സ ത്തി നു ള്ളിൽ ബാക്കി തുക അട യ് വാ നുള്ള 
നൽകുന്നതല്ല. 

സമയപരിധിയായി നിശ്ചയിച്ചിരിക്കുന്നു . ഈ തീയതിക്കുശേഷം 
16. കാന്റീൻ നടത്തിപ്പിന് ആവശ്യമായ ഉപകരണങ്ങൾ പലിശയോടുകൂടിയോ പിഴ പലിശയോടുകൂടിയോ പണം 
സ്വന്തമായികണ്ടെത്തണം. 

ഒടുക്കുവാനുള്ള അവസരം നൽകുന്നതല്ല. 
കാന്റീൻ നടത്തിപ്പിനു ആവശ്യമായ ആരോഗ്യ ശുചിത്വ - 21. ദർഘാ സ് / ലേലം സംബ ന്ധിച്ച് കൂടു തൽ 
സർട്ടിഫിക്കറ്റുകൾ സ്വന്തം നില യിൽ സംഘടിപ്പി 

വ്യവസ്ഥകൾ ഏതെങ്കിലും ചേർക്കണമെങ്കിൽ ലേല സമയത്ത് 
ക്കേണ്ടതാണ്. 

ചേർക്കുന്നതിന് സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കും. 
കാലാ വധി അ വ സാ നി ക്കു മ്പോഴോ അഥവാ മറ്റ് ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിയമ 
ഏതെങ്കിലും കാരണവശാലോ കാന്റീൻ നടത്തുന്ന വ്യവസ്ഥയും ഇതിന് ബാധകമാണ്. 
തിനുള്ള അവകാശം നഷ്ടപ്പെട്ടാൽ ഏഴുദിവസത്തിനകം 
കരാറുകാരൻ സ്വന്തം ചെലവിൽ കാന്റീനിലുള്ള സ്വന്തം 
ഉപകരണങ്ങൾ നീക്കം ചെയ്യേണ്ട താ ണ് . അല്ലാത്ത 

മെഡിക്കൽ കോളേജ് 
പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അതതു നെഞ്ചുരോഗാശുപ്രതി 
ലേലം ചെയ്ത തുക സർക്കാ രി ലേക്ക് മുതൽ സൂപ്രണ്ടിന്റെ കാര്യാലയം, 

( ഒപ്പ്) 
കൂട്ടുന്നതാണ്. 

മുളംകുന്നത്തുകാവ്. 

സൂപ്രണ്ട് സെക്രട്ടറി. 


14 . 


18 . 


